| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


e 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


6th September 2011 
2011 സെപ്റ്റംബർ 6 
15th Bhadra 1933 
1933 ഭാദ്രം 15 


1 26 . 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

വിവരങ്ങൾ 
വിജ്ഞാപനം 

സബ് സ്റ്റേഷൻ : - നില വിലുള്ള പഴ യ നൂർ 110 കെ . വി . 
നമ്പർ DBE - 31 ( A )/ 398/ 2011 -12 . 

| 2011 ജൂ ലൈ 2 . - 

സബ് സ്റ്റേഷനിൽ ഒരു 16 എം . വി. എ . 10 /33 ട്രാൻസ്ഫോർമർ 
- തൃശ്ശൂർ ജില്ലയിലെ വിദ്യുച്ഛക്തി പ്രസരണ വിതരണ 

സ്ഥാപിക്കുകയും, നിലവിലുള്ള 33 കെ . വി. ചേലക്കര സബ് 
ശൃംഖല മെച്ച പ്പെടു ത്തുക, പസ്രണ വിതരണ നഷ്ടം 
കുറയ്ക്കുക, ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വോൾട്ടേജ് 

സ്റ്റേഷനിൽ അതേ കോമ്പൗണ്ടിൽ ഒരു 6 എം . വി . എ . 33 / 11 
ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമാക്കി പുതിയ ട്രാൻസ്മിഷൻ ട്രാൻസ്ഫോർമർ സ്ഥാപിപ്പിക്കുകയും ചെയ്ത് സബ് സ്റ്റേഷന്റെ 

ലൈനുകൾ, സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് കേരള ശേഷി 10 എം . വി. എ . ആക്കി ഉയർത്തുന്നു. 
സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് ( ഇനി മുതൽ ബോർഡ് 
എന്നു വിളിക്കുന്നു ) താഴെപ്പറയുന്ന സ്കീമിന് അനുമതി 

പസരണ വിതരണ ലൈനുകൾ : - 33 കെ . വി . സിംഗിൾ 
നൽകിയിരിക്കുന്നു. 

സർക്യൂട്ട് ലൈൻ 15 കി. മീ . 
സ്കീമിന്റെ പേര് : - സിസ്റ്റം ഇംപൂവ്മെന്റ്, തൃശ്ശൂർ ജില്ല . കമ്മീഷനിംഗ്: - ഈ സ്കീം 2012 - ൽ കമ്മീഷൻ ചെയ്യുന്നതാണ്. 
സ്ഥാനം : - തൃശ്ശൂർ ജില്ലയിലെ 33 കെ . വി. ചേലക്കര സബ് 

അടങ്കൽതുക : - ഈ സ്കീമിന് 2010 - 11 നിലവാരത്തിൽ 820 
സ്റ്റേഷന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ഇതിനോടനുബന്ധിച്ച് 

ലക്ഷം ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 
33 കെ . വി . ലൈൻ താഴെ പറയുംവിധം തൃശ്ശൂർ ജില്ലയിലെ 
വിവിധ സ്ഥലങ്ങളിൽ കൂടി കടന്നുപോകുന്നതും ആയിരിക്കും. 

ആനുകൂല്യങ്ങൾ: - ഈ പസ രണ വിതരണ സംവിധാനം 
ലൈനിന്റെ പേര്: - പഴയന്നൂർ 110 കെ . വി. സബ് സ്റ്റേഷനിൽ 

കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂ 
നിന്നും 33 കെ . വി . ചേലക്കര സബ് സ്റ്റേഷനിലേക്കുള്ള 

ക്കിലെ ചേലക്കര, പഴയന്നൂർ, കൊണ്ടാഴി എന്നീ പഞ്ചായത്തുക 
33 കെ . വി. സിംഗിൾ സർക്യൂട്ട് ലൈൻ. 

ളിലേയും പരിസര പ്രദേശങ്ങളിലേയും ഉപഭോക്താക്കൾക്ക്ഗുണ 

മേന്മയുള്ള വൈദ്യുതി വിതരണം ലഭ്യമാക്കാൻ കഴിയും. അനു 
ജില്ല തൃശ്ശൂർ. 

മതി ലഭിച്ച മേൽപ്പറഞ്ഞ സ് കീം നട പ്പി ലാ ക്കു 
താലൂക്ക് തലപ്പള്ളി. 

ന്നതിന് ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ന്റെ 67, 164 എന്നീ വകുപ്പു 
വില്ലേജ് _ വെങ്ങാനെല്ലൂർ, കൊണ്ടാഴി, വടക്കേ ത്തറ, കളിൻപ്രകാരം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിക്ഷിപ്തമായ എല്ലാ 

ചേലക്കോട്, ചേലക്കര, പഴയന്നൂർ, പങ്ങാരപ്പള്ളി. അധികാരവും ഉപയോഗിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ 


വിദ്യുച്ഛക്തി പ്രസരണത്തിനും വിതരണത്തിനും വേണ്ടി വയറു 
കൾ, പോസ്റ്റുകൾ, വാൾബാക്കറ്റുകൾ, സ്റ്റേകൾ, ഉപകരണസാമ 
ഗികൾ എന്നിവ വയ്ക്കു ന്ന തിനും അഥവാ ബോർഡിന്റെ 
പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ ടെലഗാ 
ഫിക് അല്ലെങ്കിൽ 

ടെല ഫോ ണിക് 
സംപ്രേഷണത്തിനും ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910 - ലെ 
12 മുതൽ 16 വരെ വകുപ്പുകളനുസരിച്ചും ഇലക്ട്രിസിറ്റി ആക്റ്റ് 
2003 - ലെ 164 വകുപ്പനുസരിച്ചും ടെലഗ്രാഫിക് അതോറിറ്റിക്കുള്ള 
എല്ലാ അധികാരങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടായിരി 
ക്കും . 

- മേൽപ്പറഞ്ഞ ചേലക്കര സബ്സ്റ്റേഷനെ സംബന്ധിച്ച സ്കീം 
ഔദ്യോഗിക ഗസറ്റിൽ പ്രസി ദ്ധീ ക രി ക്കുകവഴി 
ഇതിനാൽ വിജ്ഞാപനം നടത്തിക്കൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


